Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

| 2013 


Reg. No. രജി. നമ്പർ 
KL /TV( N ) /634/ 2012 -14 


GOVERNM 


- 
കേര 


ാർ 


രള സർക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


23rd April 2013 
2013 ഏപ്രിൽ 23 
3rd Vaisakha 1935 
1935 വൈശാഖം 3 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ഒറ്റപ്പാലം നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ ആർ3 - 592 / 2011. 


2012 മാർച്ച് 16. 


നഗരസഭാ അതിർത്തിക്കുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള പരസ്യങ്ങളുടെ നികുതി ഈടാക്കുന്നതിന് (1994- ലെ കേരള മുനിസിപ്പാ 
ലിറ്റീസ് ആക്ട് സെക്ഷൻ 271- ന് വിധേയമായി) താഴെപ്പറയും നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്ന വിവരം ഇതിനാൽ പരസ്യപ്പെടു 
ത്തുന്നു. 1- 4- 2012 മുതൽ പ്രസ്തുത നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതാണ്. 


നിരക്ക് 


ക്രമ 
നമ്പർ 


പരസ്യത്തിന്റെ സ്വഭാവവും 

വിസ്തീർണ്ണവും 


1 മാസം 


വർഷം 


(1) 


- (2 ) 


ദീപാലങ്കാരമില്ലാത്ത ഹാർഡിംഗുകളിലെ പരസ്യം, 
ചുവർ പരസ്യം 


25 . 00 


300. 00 


(1) 1 ച . മീറ്റർ വരെ 

(2) 1 ച . മീറ്ററിന്മേൽ 2. 50 ച . മീറ്റർ വരെ 
(3) അധികമായി വരുന്ന ഓരോ 2.50 ച . മീറ്ററിനും, അതിൽ കുറവിനും 


50 .00 


600 . 00 


25.00 


300 .00 


( 4 ) 


പോസ്റ്ററുകൾ ( സിനിമ പോസ്റ്ററുകൾ ഒഴികെ) 


10 . 00 (7 ദിവസത്തേക്ക്) 


(1) 0.50 ച . മീറ്ററിൽ കവിയാത്തത് 
(2) 1 ച . മീറ്ററിൽ കവിയാത്തത് 
(3) അധികമായി വരുന്ന ഓരോ ച . മീറ്ററിനും, അതിൽ കുറവിനും 


20 . 00 


10 . 00 


10.00 


,, 


സിനിമ പോസ്റ്ററുകൾ 


10. 00 (7 ദിവസത്തേക്ക്) 


(1) 0.50 ച . മീറ്ററിൽ കവിയാത്തത് 
(2) 1 ച . മീറ്ററിൽ കവിയാത്തത് 
- (3) അധികമായി വരുന്ന ഓരോ ച . മീറ്ററിനും, അതിൽ കുറവിനും 


20.00 


10 . 00 


വാഹനങ്ങളിൽ വയ്ക്കുന്ന പരസ്യങ്ങൾ 


100. 00 (1 ദിവസത്തേക്ക്) 


- (1) വിദ്യുത്ച്ഛക്തിയിലോ, യാന്ത്രികശക്തിയിലോ 

പ്രവർത്തിക്കുന്ന മോട്ടോർകാർ, ലോറി ഒഴികെയുള്ള 

ഏതു വാഹനങ്ങളിലെ പരസ്യങ്ങൾക്കും. 
(2) വിദ്യുത്ച്ഛക്തിയിലോ, യാന്തികശക്തിയിലോ 

പ്രവർത്തിക്കുന്ന മോട്ടോർകാർ, ലോറി തുടങ്ങിയ 
വാഹനങ്ങളിലെ പരസ്യ ചാർജ്ജ്. 


200.00 (1 ദിവസത്തേക്ക്) 


പരസ്യങ്ങൾ വഹിക്കുന്ന ബോർഡുകൾ 
12 .50 ച . മീറ്റർ വരെ 


500 ( 1 വർഷത്തേക്ക്) 
42 ( 1 മാസത്തേക്ക്) 


ദീപാലങ്കാരമാക്കിയ പരസ്യങ്ങളും ആകാശ 
പരസ്യങ്ങളും 


(1) 0.50 ച . മീറ്റർ വരെ 


42.00 (1 മാസത്തേക്ക്) 
500 (1 വർഷത്തേക്ക്) 
85. 00 (1 മാസത്തേക്ക്) 
42.00 (1 മാസത്തേക്ക്) 
500 (1 വർഷത്തേക്ക്) 


(2) 0.50 ച . മീറ്ററിന് മുകളിൽ 2. 50 ച . മീറ്റർ വരെ 
(3) അധികമായി വരുന്ന ഓരോ ച . മീറ്ററിനും, 
അതിൽ കുറവിനും 

സീനിൽ ലാന്റേൺ സൈഡ്മുഖേനയുള്ള 

പരസ്യങ്ങൾ 
(1) 0.50 ച . മീറ്റർ വരെ 


VII 


(2) 0. 50 ച . മീറ്ററിന് മുകളിൽ 2.50 ച . മീറ്റർ വരെ 


1200 (1 വർഷത്തേക്ക്) 
125 ( 1 മാസത്തേക്ക്) 
1500 (1 വർഷത്തേക്ക്) 
85 ( 1 മാസത്തേക്ക്) 


അധികമായി വരുന്ന 2 ച . മീറ്ററിനും 
അതിൽ കുറവിനും 


1000 (1 വർഷത്തേക്ക്) 


VIII 


സ്ക്രീനിനുള്ളിൽ പ്രദർശിപ്പിക്കുന്ന് റോൾ ഫിലിമുകൾക്ക് 
(1) 30.5 മീറ്ററിൽ കവിയാത്തതിൽ 


100 ( 1 മാസത്തേക്ക്) 
50 ( 7 ദിവസത്തേക്ക്) 


( 2 ) 


എം . 


- 30.5 മീറ്ററിൽ കൂടുതലായി വരുന്ന ഓരോ 
5 മീറ്ററിനും അതിൽ കുറവിനും 


50 ( 1 മാസത്തേക്ക്) 
25 ( 7 ദിവസത്തേക്ക്) 


| IX 


ബാനറുകൾ 
(1) 3 മീറ്റർ വരെയുള്ളത് 
(2) 3 മീറ്ററിൽ കൂടുതൽ 15 മീറ്റർ വരെയുള്ളത് 


50 (1 മാസത്തേക്ക്) 
100 ( 1 മാസത്തേക്ക്) 


ഒറ്റപ്പാലം നഗരസഭ. 


സെക്രട്ടറി. 


